കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV ( N )/634/2012-14 


കCOVERNS 


- 


L 


ം . പ 

രള സർക 
INMENT OF 


ക്കാർ 


+ 1 


KERALA 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 | 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 നവംബർ 4 
4th November 2014 

1190 തുലാം 18 
18th Thulam 1190 
1936 കാർത്തികം 13 
13th Karthika 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Agriculture Department 


ടെണ്ടർ നോട്ടീസ് 


( 1) 


നമ്പർ എ - 716 / 2014. 


2014 ഒക്ടോബർ 10 . 


ടെണ്ടർ അന്നേ ദിവസം 12 . 30 - ന് അപ്പോൾ ഹാജരുള്ള 
ക്വട്ടേഷൻകാ രു ടെയോ അവരുടെ പ്രതി നിധികളു ടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

നിബന്ധനകൾ 
- 1. ടെണ്ടർ ഫോറങ്ങൾ 600 + VAT നിരക്കിൽ ആലപ്പുഴ 

ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്നും 10 - 11 - 2014 
തിങ്കളാഴ്ച വൈകിട്ട് 5 മണിവരെ ലഭിക്കുന്നതാണ്. 


- മാവേ ലി ക്കര ജില്ലാ കൃ ഷി തോട്ട ത്തിലെ 2014 - 15 
വർഷത്തെ ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 
പകാരം തിര ഞെഞ്ഞടുത്ത പഞ്ചാ യ ം ക ളിൽ പച്ച ക്ക റി 
കൃഷിത്തോട്ടത്തിനാവശ്യമായ മുരിങ്ങത്തെ വിതരണത്തിന് 
ധൻരാജ്, ജി . കെ ., വി . കെ . 1, വി. കെ . 2, പി . കെ . എം . 1, 
പി . കെ . എം . 2 മുതലായ വിത്തിനങ്ങളിൽ ഏതെങ്കിലും 
ഇന ങ്ങ ളി ലു ള്ളത് ഒരു വർഷം കൊണ്ട് കായ്ക്കു ന്ന 
ഗുണമേന്മയുള്ള 150 കിലോഗ്രാം മുരിങ്ങ വിത്ത് വിതരണം 
ചെയ്യുന്നതിനുവേണ്ടി അംഗീകൃത യൂണിവേഴ്സിറ്റി/ റിസർച്ച് 
സ്റ്റേഷൻ/ മറ്റ് വിത്ത് വിൽപ്പന ഏജൻസികൾ എന്നിവരിൽ 
നിന്നും മത്സര സ്വഭാവമുള്ള ടെണ്ടർ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനം - നിശ്ചിത ഗുണമേന്മയുള്ള മുരിങ്ങ വിത്ത്. 
അളവ് 150 കിലോഗ്രാം. 
അടങ്കൽ തുക - 2,70, 000 . 


ടെണ്ടറിനോടൊപ്പം ടെണ്ടർ തുകയുടെ 1 ശതമാനം വരുന്ന 
തുകയ്ക്ക് തുല്യമായ തുക ഡി . ഡി ആയി സൂപ്രണ്ട്, 
ജില്ലാ കൃഷിത്തോട്ടം, മാവേ ലി ക്കര എന്ന പേരിൽ 
എസ്. ബി. റ്റി ., കൊച്ചാ ലു മൂട് ശാഖയിൽ മാറാവുന്ന 
തരത്തിൽ നിരതദ്രവ്യം സമർപ്പിക്കേണ്ടതാണ്. 
3. മുദ്രവച്ച കവറുകളുടെ പുറത്ത് മുരിങ്ങ വിത്ത് വിതരണം 
ചെയ്യുന്നതിനുള്ള ടെണ്ടർ എന്ന് എഴുതിയിരിക്കേണ്ടതും 

ടെണ്ടററുടെപൂർണ്ണ മേൽവിലാസം രേഖപ്പെടുത്തേണ്ടതുമാണ്. 
4. മേൽ വിവരിച്ച മുരിങ്ങ വിത്ത് 1 കിലോ ഗാ മിന് 

വേണ്ടിവരുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ടെണ്ടറിൽ 

രേഖപ്പെടുത്തേണ്ടത്. 
- 5. ടെണ്ടർ അംഗീകരിച്ച അറിയിപ്പ് ലഭിച്ചാൽ ഫാമിലെ 

ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന സമയത്ത് മുരിങ്ങ വിത്ത് 
മുഴു വനും ജില്ലാ കൃ ഷി തോട്ട ത്തിൽ വിത രണം 
ചെയ്യേണ്ടതാണ്. 


ടെണ്ടർ ലഭിക്കേണ്ട അവസാന തീയതി - 12 - 11 - 2014 
ബുധനാഴ്ച പകൽ 11.30 മണി വരെ. 


6. ടെണ്ടർ അംഗീകരിക്കുന്നതിനും മുരിങ്ങ വിത്തിന്റെ ഗുണ 
- നി ല വാരം തൃപ്തി ക ര മ ല്ലെ ങ്കിൽ കരാർ റദ്ദ് 
ചെയ്യുന്നതിനുമുള്ള പൂർണ്ണ അധികാരം ആലപ്പുഴ ജില്ലാ 
പഞ്ചായത്തിൽ നിക്ഷിപ്തമായിരിക്കും. 
7. ആല പ്പു ഴ ജില്ലാ പഞ്ചാ യ ത്തിന്റെ അ നു മതി 

ലഭിച്ചതിനുശേഷം മാത്രമേ പണം അനുവദിക്കുകയുള്ളു. 
8. സർക്കാർ ടെണ്ടർ സംബന്ധമായ എല്ലാ നിബന്ധനകളും 

ഇതിനും ബാധകമാണ്. 
9. ടെണ്ടറിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവ സ ങ്ങ ളിൽ ഫാം ഓഫീസിൽ നിന്നും നേരിട്ട് 
അറിയാവുന്നതാണ്. ( ഫോൺ- 0479 2357690 ). 


- 5. ടെണ്ടർ അംഗീകരിക്കുന്നതിനും, കറിവേപ്പിൻ തൈകളുടെ 

ഗുണ നി ല വാരം തൃപ്തി ക ര മ ല്ലെ ങ്കിൽ കരാർ റദ്ദ് 
ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം ആലപ്പുഴ ജില്ലാ 
- പഞ്ചായത്തിൽ നിക്ഷിപ്തമായിരിക്കും. 
- 6. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയ്ക്ക് വിധേയ 
- മായി ടെണ്ടർ അംഗീകരിച്ച അറിയിപ്പ് ലഭിച്ചാൽ ഫാമിലെ 
ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന സമയത്ത് കറിവേപ്പിൻ 

തൈകൾ മുഴുവനും ജില്ലാ കൃഷിത്തോട്ടത്തിൽ വിതരണം 
ചെയ്യേണ്ടതാണ്. 


7. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ അനുമതി ലഭിച്ചതിനു 

ശേഷം മാത്രമേ പണം അനുവദിക്കുകയുള്ളൂ. 


( 2 ) 


8. സർക്കാർ ടെണ്ടർ സംബന്ധമായ എല്ലാ നിബന്ധനകളും 

ഇതിനും ബാധകമാണ്. 
9. ടെണ്ടറിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവ സ ങ്ങ ളിൽ ഫാം ഓഫീസിൽ നിന്നും നേരിട്ട് 
അറിയാവുന്നതാണ്. ( ഫോൺ- 0479 2357690). 


നമ്പർ എ - 607 / 2014 . 


2014 ഒക്ടോബർ 13 . 


നമ്പർ എ - 717 / 2014. 

2014 ഒക്ടോബർ 10. 
മാവേ ലി ക്ക ര ജില്ലാ കൃ ഷി തോട്ട ത്തിലെ 2014 - 15 
വർഷത്തെ ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 
പകാരം തിര ഞ്ഞെ ടുത്ത പഞ്ചാ യ • ക ളിൽ പച്ച ക്ക റി 
കൃഷി തോട്ട ത്തി നാ വ ശ്യ മായ 1, 25 ,000 എണ്ണം ( ഒരു 
ലക്ഷ ത്തി ഇരു പ ത്ത യ്യാ യി രം ) ഗുണ മേന്മ യു ള്ളതും 
തവാ ര ണ യിൽ പാകി കിളിപ്പിച്ചതുമായ ഒരേ പ്രായമുള്ള 
ഏകദേശം 20 മുതൽ 30 സെന്റീമീറ്ററിനുള്ളിൽ ഉയരമുള്ളതുമായ 
കറിവേപ്പിൻ തൈകൾ തവാരണയിൽ നിന്നും ഇളക്കി ഏറ്റവും 
അടുത്ത ദിവസം തന്നെ (ആവശ്യപ്പെടുന്നതനുസരിച്ച് വിവിധ 
ഘട്ടങ്ങളിലായി) ഫാമിൽ വിതരണം ചെയ്യുന്നതിനുവേണ്ടി 
നഴ്സറി ഉടമകൾ/ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ 
അംഗീകൃത ഏജൻസികൾ മറ്റ് ഇതര ഏജൻസികൾ എന്നിവരിൽ 
നിന്നും മത്സര സ്വഭാ വമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . മുൻകാലങ്ങളിൽ കറിവേപ്പിൻ തൈകൾ സർക്കാർ 
സ്ഥാപനങ്ങളിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വലിയ 
അള വിൽ വിതരണം ചെയ്തിട്ടു ണ്ട ങ്കിൽ ആ യ തിന്റെ 
വിശദവിവരവും ക്വട്ടേഷനിൽ കാണിച്ചിരിക്കേണ്ടതാണ്. 


- ജനകീയാസൂത്രണ പദ്ധതി 2014 - 15 പ്രകാരം ആലപ്പുഴ 
ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന 
മാവേലിക്കര ജില്ലാ കൃഷിത്തോട്ടത്തിലെ ഉപയോഗത്തിനായി 
പച്ച ച്ചാ ണകം വിത ര ണം ചെയ്യു ന്ന തിന് തയ്യാറുള്ള 
വ്യക്തി ക ളിൽ നിന്നും മുദ്രവച്ച് ടെണ്ട റു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ഇനത്തിന്റെ പേരും അളവും - പച്ചച്ചാണകം 10000 
ക്യുബിക് അടി. 

അടങ്കൽ തുക - 2,50,000. 


അടങ്കൽ തുക - 1, 87 ,500. 


ടെണ്ടർ ഫോറത്തിന്റെ വില - 500 + VAT. 


ടെണ്ടർ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും - 
12 - 11 - 2014 ബുധനാഴ്ച പകൽ 12.30 മണി വരെ. 


- ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന അ വ സാ നിക്കു ന്ന 
തീയതിയും സമയവും - 10 - 11- 2014 പകൽ 12 മണി. 


- ടെണ്ടർ അന്നേ ദിവസം ഉച്ചയ് ക്ക് 2 - ന് അ പ്പോൾ 
ഹാജരുള്ളക്വട്ടേഷൻകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

നിബന്ധനകൾ 


ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 10 - 11-2014 പകൽ 2 മണി. 


-- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 10 - 11 - 2014 
പകൽ 2 . 30 മണി. 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോറങ്ങൾ - 400 + VAT നിരക്കിൽ ആലപ്പുഴ 

ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്നും 10 - 11- 2014 
തിങ്കളാഴ്ച വൈകിട്ട് 5 മണിവരെ ലഭിക്കുന്നതാണ്. 


1. ടെണ്ടർ ഫോറങ്ങൾ 525 + ( VAT ഉൾപ്പെടെ) ആലപ്പുഴ 
- ജില്ലാ പഞ്ചായത്ത് കാര്യാ ല യ ത്തിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


2. ടെണ്ടറിനോടൊപ്പം ടെണ്ടർ തുകയുടെ 1 ശതമാനം വരുന്ന 
തുകയ്ക്ക് തുല്യമായ തുക ഡി . ഡി ആയി സൂപ്രണ്ട്, 
ജില്ലാ കൃഷിത്തോട്ടം, മാവേലിക്കര എന്ന പേരിൽ 
എസ്. ബി . റ്റി . കൊച്ചാ ലു മൂട് ശാഖയിൽ മാറാവുന്ന 

തരത്തിൽ നിരതദ്രവ്യം സമർപ്പിക്കേണ്ടതാണ്. 
3. മുദ്രവച്ച കവറുകളുടെ പുറത്ത് കറിവേപ്പിൻ തൈകൾ 

വിത രണം ചെയ്യു ന്ന തി നുള്ള ടെണ്ടർ എന്ന് 
എഴുതിയിരിക്കേണ്ടതും ടെണ്ടർ സമർപ്പിക്കുന്ന ആളിന്റെ 
പൂർണ്ണ മേൽവിലാസം രേഖപ്പെടുത്തേണ്ടതുമാണ്. 
4. മേൽ വിവരിച്ച കറി വേപ്പിൻ തൈകൾ ഒരെണ്ണത്തിന് 

വേണ്ടിവരുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ടെണ്ടറിൽ 
രേഖപ്പെടുത്തേണ്ടത്. 


2. ടെണ്ടറിനോടൊപ്പം ടെണ്ടർ തുകയുടെ 1 ശതമാനം വരുന്ന 
തുകയ്ക്ക് തുല്യമായ തുക ഡി . ഡി ആയി സൂപ്രണ്ട്, 
ജില്ലാ കൃഷിത്തോട്ടം, മാവേ ലി ക്കര എന്ന പേരിൽ 
എസ്. ബി . റ്റി . കൊച്ചാ ലു മൂട് ശാഖ യിൽ മാറാവുന്ന 
തരത്തിൽ നിരതദ്രവ്യം സമർപ്പിക്കേണ്ടതാണ്. 


3. നല്ലതും കലർപ്പില്ലാത്തതുമായ പച്ചച്ചാണകമായിരിക്കണം 

വിതരണം ചെയ്യേണ്ടത്. 
4. വിത രണം ചെയ്യുന്ന സാധ ന ങ്ങ ളുടെ അളവ് 

ബോധ്യപ്പെടുത്താൻ ടെണ്ടറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - - 2 - 12 - 2014, 
2 . 30 മണി. 


വില സ്ഥിരതാ കാലാവധി 31-3 - 2015. 

വിത രണ കാലാ വധി - വിത രണ ഉത്തരവ് ലഭിച്ച് 90 
ദിവസത്തിനകം. 


5. ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ടെണ്ടർ 

സ്റ്റോർ പർച്ചേസ് വ്യവസ്ഥകൾക്കും ആലപ്പുഴ ജില്ലാ 
പഞ്ചാ യ ത്തിന്റെ അംഗീകാ ര ത്തിനും വിധേയ മായി 
സ്വീക രി ക്ക പ്പെ ടു ന്നതും ടെണ്ടറിന്റെ ഉട മ കൾക്ക് 
നിയമാനുസൃതം വിതരണാനുമതി നൽകുന്നതുമായിരിക്കും. 
ടിയാൻ 100 - ന്റെ മുദ്രപ്പത്രത്തിൽ നിയമാനുസൃതമായ 
കരാർ വെയ്ക്കേണ്ടതാണ്. 
6. അംഗീകരിച്ച ടെണ്ടർ നിരക്കിന് 31- 3 -2015 വരെ പ്രാബല്യം 
ഉണ്ടാ യി രിക്കു ന്നതും ടി നിരക്കിൽ അന്നേ ദിവസം 
വരെയുള്ളസപ്ലെഓർഡർ പ്രകാരം സാധ ന ങ്ങൾ 
നൽകാൻ ബാധ്യസ്ഥവുമാണ്. 
7 . ടെണ്ടർ അംഗീകരിച്ചതായി അറിയിപ്പ് ലഭിച്ചാൽ ഓഫീസിൽ 
നിന്നും നിർദ്ദേ ശി ക്കുന്ന സ്ഥല ത്ത് , നിശ്ചിത 
സമ യ പ രി ധി ക്കു ള്ളിൽ മുഴു വൻ സാധനവും 
ലഭ്യമാക്കേണ്ടതാണ്. 
8 . പൂരിപ്പിച്ച ടെണ്ടർ ഫോമു കൾ 2014 നവം ബർ 10 
തിങ്കളാഴ്ച പകൽ 2 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ദി വസം ഉച്ചയ്ക്ക് 2 .30 - ന് അപ്പോൾ ഹാജരുള്ള 
ടെണ്ടറുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
9. ടെണ്ടറുകൾ സ്വീക രിക്കുന്നതിനോ കാര ണമൊന്നും 
കാണിക്കാതെ നിരസിക്കുന്നതിനോ നിബന്ധനകളിൽ 
വ്യക്തമെന്ന് തോന്നുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിനുമുള്ള 
പരിപൂർണ്ണ അധികാരം സൂപ്രണ്ടിൽ/ ജില്ലാ പഞ്ചായത്തിൽ 
നിക്ഷിപ്ത മാ യി രിക്കും. അതിനെ ചോദ്യം ചെയ്യാൻ 
ആർക്കും അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 


10. മറ്റെല്ലാ സർക്കാർ ടെണ്ടർ വ്യവ സ്ഥ കളും ഇതിനും 
- ബാധകമാണ്. 


11 . കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം 
ഓഫീസിൽ നിന്നും നേരിട്ട് അറി യാ വു ന്ന താ ണ് . 
( ഫോൺ- 0479 2357690 ). 


ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്ന വിലാസവും, ദർഘാസ് 
- ഫോറങ്ങൾ അയക്കേണ്ട വിലാസവും--കൃഷി ഡെപ്യൂട്ടി 
ഡയറക്ടർ , രാസ വള ഗുണ നി യന്തണ ശാല , പട്ടാമ്പി, 
മേലേപട്ടാമ്പി പി. ഒ., പാലക്കാട്- 679 306, ഫോൺ: 0466 2212048. 

അടങ്കൽ തുകയുടെ 1 % വരുന്ന തുക നിരതദ്രവ്യമായി 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ പട്ടാമ്പി ശാഖയിൽ 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന് മാറാവുന്നതരത്തിൽ 
ഡാറ്റായി നൽകിയിരിക്കണം. 
മൊത്ത വിലയുടെ 5 % വരുന്ന തുക സെക്യൂരിറ്റി 
തുകയായി മേൽപ്പറഞ്ഞതുപോലെ നൽകേണ്ടതാണ്. 
കവറിന്റെ മുകളിൽ “അറ്റോമിക് അബ്സോർപ്ഷൻ 

പെക്ടോഫോട്ടോമീറ്റർ നൽകുന്നതിനുള്ള ദർഘാസ്” 
എന്ന് എഴുതിയിരിക്കണം. 
നിശ്ചിത ഫോറത്തിലുള്ള ദർഘാ സു കൾ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. 
- 100 - ന്റെ മുദ്രപത്രത്തിൽ നിർദ്ദിഷ്ട ഫോറത്തിലുള്ള 
എഗ്രിമെന്റ് ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 
നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 
ടെണ്ടർ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ഉപകരണത്തിന്റെ 
എല്ലാ പെസിഫിക്കേ ഷ നുകളും അനു സ രിച്ചുള്ള 
സാമഗ്രികളായിരിക്കണം വിതരണം ചെയ്യേണ്ടത്. 
എല്ലാ നികുതികളും അടക്കമുള്ള നിരക്കായിരിക്കണം 
ദർഘാസിൽ കാണിക്കേണ്ടത് ( സാമഗ്രികൾ പട്ടാമ്പി 
രാസ വള ഗുണ നി യന്തണ ശാല യിൽ 
എത്തിക്കുന്നതിനുള്ള കയറ്റിറക്കു കൂലിയും ഉപകരണം 
ലാബിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ചെലവുകളും 
ഉൾപ്പെടെ). 
നിശ്ച യി ച്ചി രി ക്കുന്ന സമ യ ത്തു തന്നെ അപ്പോൾ 
ഹാജരാകുന്നവരുടെ മുമ്പിൽവെച്ച്ദർഘാസുകൾ തുറന്ന് 
പരിശോധിക്കുന്നതായിരിക്കും. 
ഏതെ ങ്കിലും കാര ണ വ ശാൽ അന്നേ ദിവസം 
അവധിയാണെങ്കിൽ അതിനടുത്ത പ്രവൃത്തി ദിവസം 
അതേ സമയത്ത് ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
ദർഘാസ് ഫോറത്തിന്റെ വില പണ മായി മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. 
ഇന്ത്യൻ വി നി മ യ നിര ക്കി ലാ യി രി ക്കണം വില 
രേഖപ്പെടുത്തേണ്ടത്. 
വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അറ്റോമിക് അബ്സോർപ്ഷൻ 
സ്പെക്ട്രോഫോട്ടോമീറ്ററിന്റേയും ദർഘാസ് സംബന്ധിച്ച് 
മറ്റ് കാര്യ ങ്ങ ളു ടേയും വിശദ വിവ ര ങ്ങൾ ഓഫീസ് 
( പവർത്തി സമ യ ങ്ങ ളിൽ പട്ടാമ്പി രാസ വള 
ഗുണ നിയന്ത്രണശാലാ ഓഫീസിൽ നിന്നോ കേരള 
സർക്കാരിന്റെഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നോ 
ലഭിക്കുന്നതാണ്. 


ജില്ലാ കൃഷിത്തോട്ടം, 
മാവേലിക്കര. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ എഫ് . ക്യു . 33/ 2014 - 15. 


2014 ഒക്ടോബർ 8. 


ന ആ ഒന് 


പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന 
രാസവള ഗുണനിയന്ത്രണശാലയിലേക്ക് സൂക്ഷ്മമൂലകങ്ങൾ 
പരിശോധിക്കുന്നതിലേക്കായി ഒരു “അറ്റോമിക് അബ്സോർപ്ഷൻ 

പെക്ടോഫോട്ടോമീറ്റർ നൽകുവാൻ തയ്യാറുള്ളവരിൽ 
നിന്ന് മുദ്രവച്ച മ ൽ സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും അടങ്കൽതുകയും - 1/2014, 16 ലക്ഷം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 2,400 + നികുതി. 

ഡ്യൂപ്ലിക്കേറ്റ് - 1, 200 + നികുതി. 
ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും - 1-12- 2014, 5 മണി. 


- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയതിയും 
സമയവും 2 - 12 - 2014 , 1 മണി. 


- ലഭിക്കുന്ന ദർഘാസുകൾ സാങ്കേതിക സമിതിയുടെ 
പരിശോ ധ ന യ്ക്കു ശേഷം ശുപാർശയോടെ കൃഷി 
ഡയറക്ടർക്ക് അയയ്ക്കുകയും കൃഷി ഡയറക്ടറുടെ 
തീരുമാനം അന്തിമമായിരിക്കുകയും ചെയ്യും. 
ദർഘാസ് അംഗീകരിക്കുകയോ കാരണം കാണിക്കാതെ 
തള്ളിക്കളയുകയോ ചെയ്യുന്നതിനുള്ള അധികാരം കൃഷി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
സാധാരണ സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


Tenders will be opened in the presence of such 
tenderers or their authorized representatives who 
may be present at that time. If the date fixed for 
opening happens to be a holiday , tenders will be 
opened in the next working day , at the same time. 
The price of the tender form shall be received only 
by cash . 
Tender should be submitted in the prescribed form 
along with an agreement in prescribed format in 
Kerala Stamp Paper worth 100 . 
The cost should be quoted in Indian money . 
Details with respect to the tender notice and the 
items intended to be purchased can be obtained 
from the office of the undersigned at working hours 
or from the website www .keralaagriculture .gov. in of 
the Department of Agriculture . 
The Technical Committee will scrutinize the tenders 
received and will recommend and decision of the 
Director of Agriculture will be final. 
The right for acceptance or rejection of tender 
without assigning any reason is solemnly vested 
with Director of Agriculture. 
The rules and regulations prescribed for tenders by 
the Government of Kerala shall be applicable to this 
tender also . 


Detailed Specification 


Criteria 


Specification 


No. 


( 2 ) 


(3 ) 


No. FQ 33/2014 - 15. 

8th October 2014 . 
Sealed , competitive and superscribed tenders are 
invited from competent dealers for the supply of one 
Atomic Absorption Spectrophotometer with complete 
accessories to analyse micronutrients to Fertilizer Quality 
Control Laboratory, Pattambi, Palakkad District. 

Tender No. with PAC — 1/2014 , ` 16 lakhs. 

E . M . D — 1 % of PAC in the form of Demand Draft in 
favour of the undersigned payable at State Bank of 
Travancore, Pattambi. 
Cost of tender form : 

Original — \ 2,400 + VAT. 

Duplicate — ` 1,200 + VAT . 
Closing date and time of sale of tender forms — 
1- 12 - 2014 , 5 p . m . 

Last date & time of receipt of tender — 2 - 12 - 2014 , 
1 p . m . 

Date & time of opening of tender — 2 - 12 - 2014 , 
2.30 p. m . 

Date up to which the rates are to remain firm for 
acceptance — 31- 3 - 2015 . 

Security Deposit — 5 % of total contract amount 
inclusive of E .M . D . to be furnished as above . 

Period of Supply — Within 90 days of receipt of 
supply order. 

Designation and address of the officer from whom 
the tender forms are to be obtained and to whom tenders 
are to be sent - Deputy Director of Agriculture, Fertilizer 
Quality Control Laboratory , Pattambi, Mele Pattambi P. O ., 
Palakkad Dist .-679 306 (Ph : 0466 2212048 ). 
• The sealed cover containing the tender should be 

superscribed as the “ Tender for supply of Atomic 

Absorption Spectrophotometer” . 
• Late tenders will not be accepted . 

The material supplied should be in strict conformity 
with the specifications given in the list of articles 
appended with tender notice . 
The rates quoted should be inclusive of all taxes 
(if applicable ).[Including loading, unloading charges 
etc. for delivery at this lab and cost of installation 
of the equipment (without incurring any extra cost 
from this department)]. 


1 


System 


2 


Optical 
System 


Bench top design compact size 
Atomic Absorption Spectrophotometer, 
incorporating all spectrophotometer 
and atomizer components in a single 
instrument with full automation and 
PC control 
Optics with protective coating , optical 
system sealed with protective cover. 
Double beam optical system , 
Automatic wave length selection and 
peaking 
(1) Wave Length - 190 -900nm 
(2 ) Wave Length Delivery — 5 + 0 .3nm 
(3) Spectral band width — Adjustable 

slit selection preferred , it should 

have .02 , 0 .7 , 1.3, 2.0Lnm 
Minimum 1800 lines/mm and Focal 
length 300mm 
Wide Range and high sensitivity 
Photo Multiplier Tube (PM Indicator) 


3 


Diffraction 
Grating 
Detector 


ang 


4 


5 


Automatic 
Lamp 
Selection 


11 


6 - 8 Lamps holder with built in power 
supplies for hollow cathode lamps . 
Computer controlled lamp selection 
and alignment with line search 
function . All lamps should be coded 
for current, slit width , wave length 
width with serial number and usage 
meter. 


12 


6 


Sample 
analysis 


13 


Background Dueterium background correction 
Correction 
Compressor Imported air compressor suitable to 

the system with pressure tubes , air 

purifiers and moisture trap 
Data Control Completely controlled by PC Software 
System should provide required controls of 

the instrument, auto sampler and 

auto diluter 
PC & Printer Latest Window based software CD 

should be supplied with Laser printer 
Application Inorganic Fertilizer and Organic 

Fertilizer 
Power 230 V (+ /- 10 % ), 50 /60Hz (+/-1 % ), 
Requirements Single phase 

Minimum 2 years from the date of 
installation 


14 


7 


Wide linear dynamic range, High 
sensitivity programming Wizard 
Method . Measurement by Flame 
Continues method , Flame Single Drop 
method 
Gas Controls fully computer 
controlled oxidant and fuel monitoring 
keyboard actuated remote ignition 
system with air acetylene . 
Programmable gas flow control 
operation to be available . Automatic 
fuel gas flow controller with rate 
setting 0 .1 L /min step 

Automatic Gas leak Check 
Automatic Air -N20 switching 

as C2H2 flow rate increases 
(3) Flame Monitor 

Prevention of wrong Burner Head 
use 


Flame 
Systems 


17 


8 


Safety 
Measures 


18 


19 


20 


22 


Hollow Hollow cathode ( 1 each ) of the 
Cathode following elements must be present 
Lamps along with the system -Iron , Copper, 

Manganese , Magnesium , Sodium , 
Zinc , Boron , Calcium , Cobalt and 

Molybdenum 
Standard 1000ppm Standard solutions of 
solutions elements whose HCLs are offered 

(500ml- single solution ) 
Gas Cylinder Ultra High Pure acetylene Gas 

Cylinder with Gas and Nitrous Oxide 

Gas Cylinder with Gas 
Regulator Dual Stage Acetylene Reulator and 

Nitrous Oxide Regulator 
Exhaust with SS Fume hood and duct assembly 
System 
5KV A UPS with suitable battery and with backup 

upto 2 hours 
Delivery and Fertilizer Quality Control Laboratory, 
Installation Pattambi, Mele Pattambi P . O ., 

Palakkad -Dist., Kerala 
A 

List of the users of offered system 
with accessories in South India 

should be provided 
B 

Should not be of obsolete models. 
Availability of spares including optic 
and electronic components should be 
guaranteed for a minimum period of 

ten years 
C 

All supplied system should be from 
the same vendor and warranty 
applicable for all system inclusive of 
accessories 


9 


ner 


(5 ) Gas Pressure Monitor 
(6) Drain Tank Level Monitor 
(7) Automatic Flame Extinction 

upon power outage or sudden 
power interruption 
Automatic Flame extinction via 

flame Vibration sensor 
(9) Flash back detection 
( 10 ) Internal Fan Stop Sensor 
Should support air -acetylene flame 
with 110mm burner head . Nitrous 
oxide Burner head with 5cm slot 
Automatic alignment and optimization 
of flame in the light beam according 
to detecting elemental specification . 
Burner position may also be manually 
controllable . Inert mixing chamber to 
ensure proper drainage. Adjustable 
high precision nebulizer. It should 
have a built in nebulization device 
like flow spoiler and impact bead . 
Nebulizer should be corrosion 
resistant to all sorts of acid and 
solvents . Minimum absorbance of 0 .6 
and more should be ensured for 
5ppm Cu with 0 . 25 % RSD 


System 


24 


25 


26 


27 D 

Installation , commissioning and 2 . ടെണ്ട റി നോ ടൊപ്പം നിരതദ്രവ്യമായി 2 , 8 00 
training on routine maintenance and 

(രണ്ടായിരത്തി എണ്ണൂറു രൂപ) ഡെപ്യൂട്ടി ഡയറക്ടർ, 
operation / analytical support should 

സീഡ് ഗാർഡൻ കോംപ്ലക്സസ്,മുണ്ടേരി ( Payable at 
be provided by factory trained 

S. B . T., Nilambur) എന്ന പേരിൽ എടുത്ത ഡിമാന്റ് 
application Chemist and Engineer 

ഡാഫ്റ്റായി സമർപ്പിക്കേണ്ടതാണ്. 
28 E Relevant catalogue with specifications 

- 3. ടെണ്ടർ ഫോറത്തിന്റെ വില - 600 + വിൽപ്പന 
of the offered models to be submitted 

- നികുതി ആയിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് ഫോമിന് വില 

- 300 + വിൽപ്പന നികുതി ആയിരിക്കും. 
along with the tender documents 
29 F 

- പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ “ ഡെപ്യൂട്ടി ഡയറക്ടർ, 
All necessary operation manual and 

സീഡ് ഗാർഡൻ കോംപ്ലക്സ്,മുണ്ടേരി പി . ഒ ., 
maintenance manual to be provided 

മലപ്പുറം ജില്ല , പിൻ- 679 334 എന്ന വിലാസത്തിൽ 
in hard and soft copies along with 

സമർപ്പിക്കേണ്ടതും കവറിന് പുറത്ത് നമ്പർ സി - 875 / 2014 
the equipments 

പ്രകാരം “ഉണങ്ങിയ ചാണകപ്പൊടി വിതരണം ചെയ്യു 
30 G The supplier should ensure service 

ന്നതിനുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തേണ്ടതുമാണ്. 
facility within 48 hours of information . 

ടെണ്ടർ ഫോറത്തോടൊപ്പം 100 - ന്റെ 

മുദ്രപത്രത്തിലുള്ള പ്രാഥമിക കരാർ ഉള്ളടക്കം 
31 H The rate quoted should include all 

ചെയ്യേണ്ടതുമാണ്. അല്ലാത്തപക്ഷം ടെണ്ടറുകൾ 
expenditure including taxes , 

നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. 
installation , Transportation , loading 
and unloading at FQCL, Pattambi 

ടെണ്ടറിൽ ഒരു മെട്രിക് ടൺ ഉണ ങ്ങിയ 

ചാണ ക പ്പൊ ടി യു ടെ വില അക്ക ത്തിലും 
32 I Required demonstrations and 

അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. ടെണ്ടറിൽ 
trainings should be given free of 

ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുന്ന 
cost in the warranty period at FQCL , 

വ്യക്തിയുടെ പേരിൽ മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി 
Pattambi 

ഓഫീസറുടെ അംഗീകാരത്തിന് വിധേയമായി ടെണ്ടർ 
33 J 

താൽക്കാലികമായി ഉറപ്പിക്കുന്നതും അംഗീകാരം 
AMC after warranty period for 5 

ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ 
years and separate comprehensive 

ഉണങ്ങിയ ചാണകപ്പൊടി ഡെപ്യൂട്ടി ഡയറക്ടർ 
Maintenance Contract (CMC ) for 5 

നിർദ്ദേശിക്കുന്ന സ്ഥലത്ത്എത്തിച്ച് തരേണ്ടതുമാണ്. 
years should be quoted separately 
for essential items. 

ഈ ഫാമിൽ നിന്നും നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ 
ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയശേഷം 

മാത്രമേ ഉണങ്ങിയ ചാണകപ്പൊടി സ്വീകരിക്കുകയുള്ളു. 
Office of the 
Deputy Director of Agriculture, 

7 . ഈ ടെണ്ടർ പ്രകാരമുള്ള നിരക്കിന് 31- 3- 2015 വരെ 
FQCL , Pattambi, 

(Sd.) 

പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 
Palakkad . Deputy Director of Agriculture . 

ടെണ്ടറുകൾ റദ്ദാക്കുവാനോ നിരസിക്കുവാനോ ഉള്ള 

അധികാരം ഫാം ഡെപ്യൂട്ടി ഡയറക്ടറിൽ 
ടെണ്ടർ നോട്ടീസ് 

നിക്ഷിപ്തമാണ്. 

- 9 . നിലവിലുള്ള സർക്കാർ ടെണ്ടർ വ്യവസ്ഥകൾ ഈ 
നമ്പർ സി - 875 / 2014. 

2014 സെപ്റ്റംബർ 30 . 

ടെണ്ടറിനും ബാധകമായിരിക്കും. 

ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി ഡെപ്യൂട്ടി ഡയറക്ടർ, സീഡ് 

പക്ഷം തൊട്ടടുത്ത പ്രവർത്തി ദിവസം ടെണ്ടർ 
ഗാർഡൻ കോംപ്ലക്സസ്,മുണ്ടേരി വിവിധ നഴ്സറികൾക്ക് 

നടത്തുന്നതാണ്. 
ആവ ശ്യ മായ 80 (എൺപ ത് ) മെട്രിക് ടൺ ഉണ ങ്ങിയ 
ചാണകപ്പൊടി വിതരണം ചെയ്യുവാൻ താല്പര്യമുള്ളവരിൽ സീഡ് ഗാർഡൻ കോംപ്ളക്സ്, 

( ഒപ്പ്) 
നിന്നും മത്സര സ്വഭാവമുള്ള മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചു മുണ്ടേരി, മലപ്പുറം. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 
കൊള്ളുന്നു . 


ന് 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോമുകൾ 11- 11-2014 ഉച്ചയ്ക്ക് 1 മണിവരെ 

വിൽപ്പന നടത്തുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ 
12-11-2014 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ സ്വീകരിക്കുന്നതുമാണ്. 
12 - 11 - 2014 - ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഡെപ്യൂട്ടി 
ഡയറക്ടറുടേയോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 


